Kerala Gazette No. 49 dated 13th December 2011 . 
PART II 


| 
കേരള 
- 


GOVERN 


o 


KERALA 


വിജ്ഞാപനം 


നമ്പർ 6060/ ലെജിൻ- 1/2011 / ലെജി. 


തിരുവനന്തപുരം, 2011 നവംബർ 29. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2011- ലെ കേരള അവശ്യസാധന നിയന്ത്രണ ( ഭേദഗതി) 
ബിൽ ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി . ഡി . രാജൻ, 

സെക്രട്ടറി. 


പതിമൂന്നാം കേരള നിയമസഭ 


ബിൽ നമ്പർ 63 


1986 - ലെ കേരള അവശ്യസാധന നിയന്ത്രണ ആക്റ്റ് ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . - 1986 - ലെ കേരള അവശ്യസാധന നിയന്ത്രണ ആക്റ്റ് ഇനി പറയുന്ന 
ആവശ്യങ്ങൾക്കായി ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവത്സരത്തിൽ ഇനിപ്പറയുംപ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 

-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ആക്ടിന് 2011 - ലെ കേരള അവശ്യസാധന 
നിയന്ത്രണ ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 

- 2. ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
- 2 . 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1986 - ലെ കേരള അവശ്യസാധന നിയന്തണ 
ആക്റ്റിന്റെ ( 1986- ലെ 13 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 
2 -ാം വകുപ്പ് ( എ ) ഖണ്ഡത്തിൽ “ 1955 - ലെ അവശ്യസാധന ആക്സിൽ (1955 - ലെ 10 -ാം 
കേന്ദ്ര ആക്ട്) നിർവ്വചിച്ച പ്രകാരമുള്ള ഒരു അവശ്യസാധനമല്ലാത്തതും ഒരു അവശ്യ 
സാധനമായി സർക്കാർ, വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവുവഴി പ്രഖ്യാപിക്കപ്പെടാവുന്ന 
തുമായ ഏതെങ്കിലും സാധനം എന്ന വാക്കുകൾക്കുപകരം “ ഒരു അവശ്യസാധനമായി 
സർക്കാർ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവുവഴി പ്രഖ്യാപിച്ചേക്കാവുന്നതും സംസ്ഥാന 
നിയമസഭയ്ക്ക് അതിനെ സംബന്ധിച്ച് നിയമമുണ്ടാക്കാൻ അധികാരമുള്ളതുമായ 
ഏതെങ്കിലും സാധനം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

3. ഒരു പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്ടിലെ 14 -ാം വകുപ്പിനു 
ശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “ 14എ . ആക്ടിന്റെ അതിപ്രഭാവം. 1955 - ലെ അവശ്യസാധന ആക്ടിലോ (1955 - ലെ 
10 -ാം കേന്ദ്ര ആക്ട്) അതിൻകീഴിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഏതെങ്കിലും ഉത്തരവുകളിലോ 
തത്സ മ യം പാബ ല്യ ത്തിലുള്ള മറ്റേ തെ ങ്കിലും നിയ മ ത്തിലോ എന്തു തന്നെ 
അ ട ങ്ങി യി രു ന്നാലും ഈ ആക്റ്റിലെ വ്യവസ്ഥ കൾക്കോ അതിൻകീഴിൽ 
പുറപ്പെടുവിച്ചിട്ടുള്ള ഏതെങ്കിലും ഉത്തരവുകൾക്കോ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. . 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


1986 - ലെ കേരള അവശ്യ സാ ധന നിയന്ത്രണ ആക്റ്റിന്റെ 2 ( എ ) വകുപ്പ് 
“അവശ്യസാധനം എന്ന പദത്തെ “1955- ലെ അവശ്യസാധന ആക്റ്റിൽ ( 1955- ലെ 10 -ാം 
കേന്ദ്ര ആക്റ്റ്) നിർവ്വചിച്ച പ്രകാരമുള്ള ഒരു അവശ്യസാധനമല്ലാത്തതും ഒരു അവശ്യ 
സാധനമായി സർക്കാർ, വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവുവഴി പ്രഖ്യാപിക്കാവുന്നതുമായ 
ഏതെങ്കിലും സാധനം ” എന്ന് നിർവ്വചിച്ചിരിക്കുന്നു. ഏതൊരു വ്യാപാരിക്കും ഗോതമ്പ്, 
നെല്ല്/ അരി, പയർ വർഗ്ഗങ്ങൾ, പഞ്ചസാര, ഭക്ഷ്യയോഗ്യ എണ്ണകൾ മുതലായവയുടെ 
എത്രയെങ്കിലും അളവ് സ്വതന്തമായി വാങ്ങാവുന്നതും സ്റ്റോക്ക് ചെയ്യാവുന്നതും 
വിൽപ്പന നടത്താവുന്നതും കൊണ്ടു പോകാവുന്നതും വിതരണം ചെയ്യാവുന്നതും 
കയ്യൊഴിക്കാവുന്നതും ആർജ്ജിക്കാവുന്നതും ഉപയോഗിക്കാവുന്നതും അല്ലെങ്കിൽ 
ഉപഭോഗിക്കാവുന്നതും ആണെന്നും 1955 - ലെ അവശ്യ സാധന ആക്റ്റിൻകീഴിൽ 
പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉത്തരവ് പ്രകാരം ആയതിലേക്ക് ഒരു പെർമിറ്റോ 

ലൈസൻസോ ആവശ്യമില്ലാത്തതാണെന്നും പ്രഖ്യാപിച്ചു കൊണ്ട് 15 - 2 - 2002 -ാം 
തീയതിയിലെ ജി .എസ്. ആർ. 104 ( ഇ ) പ്രകാരം " 2002 - ലെ വിനിർദ്ദേ ശിച്ചിട്ടുള്ള 
ആഹാരപദാർത്ഥങ്ങളുടെ ( ലൈസൻസിനുള്ള ആവശ്യകോപാധികളും സ്റ്റോക്ക് പരിമിതികളും 
കൊണ്ടുപോകുന്നതിനും വരുന്നതിനുമുള്ള നിയന്ത്രണങ്ങളും) നീക്കം ചെയ്യൽ ഉത്തരവ് 
ഭാരത സർക്കാർ പുറപ്പെടുവിച്ചു . പൊതുവിപണിയിൽ അവശ്യസാധനങ്ങളുടെ സ്വതന്ത 
മായ നീക്കം അനുവദിച്ചുകൊണ്ട് വില വർദ്ധനവ് തടയുക എന്നതായിരുന്നു ഭാരത 
സർക്കാരിന്റെ ലക്ഷ്യം. തൽഫലമായി എല്ലാ ലൈസൻസിംഗ് ഉത്തരവുകൾക്കും 
പ്രാബല്യമില്ലാതായി. പ്രസ്തുതഉത്തരവിലെ പഴുതുകൾ ചൂഷണം ചെയ്തുകൊണ്ട് 
അനിയന്ത്രിതമായ വിലക്കയറ്റത്തിലേയ്ക്ക് നയിക്കുന്ന അവശ്യ സാധനങ്ങളുടെ 
കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവയ്പ്പിനും കള്ളക്കടത്തിനും കേരളം ഉൾപ്പെടെയുള്ള 
മിക്ക വാറും എല്ലാ സംസ്ഥാ ന ങ്ങളും സാക്ഷി യാ കേ ണ്ടി വ ന്നു . ഈ 
പശ്ചാത്തലത്തിലാണ് ഭാരത സർക്കാർ ഗോതമ്പിന്റെയും പയർവർഗ്ഗങ്ങളുടെയും മേലുള്ള 
നിയന്ത്രണം പുനഃസ്ഥാപിക്കുകയും ഈ ഉത്തരവിന്റെ പ്രാബല്യം ഒറ്റയടിക്ക് ആറ് 
മാസത്തേക്ക് നീട്ടുകയും ചെയ്തത്. എന്നിരുന്നാലും 31- 8 - 2008 വരെ മാത്രമേ ഈ 
ഉത്തരവിന് പ്രാബല്യമുണ്ടായിരുന്നുള്ളൂ. 

2 . ഈ അവസരത്തിലാണ്, അവശ്യസാധനങ്ങളുടെ സുഗമമായ നീക്കവും നീതി 
പൂർവ്വമായ വിതരണവും ഉറപ്പാക്കുന്നതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുവാൻ 
സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നടപടിവഴി പൂഴ്ത്തിവെയ്ക്കും തൽഫലമായുള്ള 
വിലക്കയറ്റവും തടയാൻ കഴിയുന്നതാണ്. 

3. 1955 - ലെ അ വ ശ്യ സാ ധന ആക്റ്റിൽ (1955 - ലെ 10 -ാം കേന്ദ്ര ആക്ട് ) 
നിർവ്വചിച്ചിട്ടുള്ള അവശ്യസാധനങ്ങളെ 1986 - ലെ കേരള അവശ്യസാധന നിയന്ത്രണ് 
ആക്റ്റിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതിനാൽ, പ്രസ്തുത ആക്റ്റിലെ 2 ( എ ) 
വകുപ്പിൻകീഴിലുള്ള "അവശ്യസാധനങ്ങൾ എന്ന പദത്തിന്റെ വ്യാപ്തി ഒരു ഭേദഗതിവഴി 
വിപു ല മാക്കിയാൾ മാത്രമേ അരി, ഗോതമ്പ് മുതലായവ പോലുള്ള അ വ ശ്യ 
സാധനങ്ങളെ, അവശ്യസാധനങ്ങളായി വിജ്ഞാപനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 


4. മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനായി, 1986 - ലെ കേരള അവശ്യസാധന 
നിയന്ത്രണ ആക്ടിൽ ഭേദഗതി വരുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


- ധനകാര്യമെമ്മോറാണ്ടം 
ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


ഉമ്മൻ ചാണ്ടി. 


